| Regn . No . KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


ജE 


ട 


ത 


GOVERND 


. 
കേര 


രള സർക്ക 
NMENT OF 


കാർ 


KERALA 


പ 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 മേയ് 3 
3rd May 2016 

1191 മേടം 20 
20th Medam 1191 
1938 വൈശാഖം 13 
13th Vaisakha 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 

ERNAKULAM DISTRICT 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എൽ13 - 38143/ 2014 . 

- 2016 ഏപ്രിൽ 16. 
- എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ വില്ലേജിൽ ആവോലി പഞ്ചായത്തിൽ ഇട്ടിയക്കാട് മലയിൽ 
"ഭൂര ഹി തർ ഇല്ലാത്ത കേരളം പദ്ധതി പ്രകാരം വിതരണം ചെയ്ത മിച്ച ഭൂമി യിൽ നിൽക്കുന്ന വിവിധ ഇനം 
മരങ്ങൾ 927 എണ്ണം മാർക്ക് ചെയ്ത്ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ടി മരങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ലേലം ചെയ്ത് വിൽക്കു 
ന്നതാണ് ( ടി മരങ്ങളുടെ വിശദമായ ലിസ്റ്റ് ചുവടെ ചേർക്കുന്നു.) താഴെ പട്ടികയിൽ പറയുന്ന മരങ്ങൾ അതേപടി താഴെ 
പറയുന്ന സ്ഥലത്തും തീയ തി യിലും സമയത്തും റവന്യൂ വകു പ്പി നു വേണ്ടി കോത മം ഗലം ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ ടെണ്ടർ കം ലേലം അനുസരിച്ച് വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കോതമംഗലം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിൽനിന്നും ഈ വിജ്ഞാപന തീയതി മുതൽ 24 - 5 - 2016 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഒരു മണിവരെ ലഭി ക്കു ന്ന താ ണ് . അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ദർ ഘാ സു കൾ തിരികെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ളതും ദർഘാസ് ഫോറം വാങ്ങിയതോ 
നിരതദ്രവ്യം ഒടുക്കിയതോ ആയ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോഗസ്ഥനോ പൊതു ലേലം നട ത്തു ന്നതും അതു ക ഴിഞ്ഞ് ദർഘാസ് തുറ ക്കു ന്ന 
തു മാ യി രിക്കും. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കു ന്ന തില്ല . ഏതെങ്കിലും സാങ്കേതിക 
കാരണങ്ങളാലോ നിശ്ചിത ദിവസം പൊതു അവധി, ബന്ത്, ഹർത്താൽ തുടങ്ങിയ കാരണങ്ങൾമൂലമോ ടെണ്ടർ കം ലേലം 
നട ക്കാതെ വന്നാൽ ആയത് 25 - 5 - 2016 - ൽ നട ത്തു ന്ന താ ണ് . 25 - 5 - 2016 - ൽ നട ക്കാതെ വന്നാൽ 2 6 - 5 - 2016 - ൽ 
നടത്തുന്നതാണ്. കേരള വനം വകുപ്പിലെ ടെണ്ടർ കം ലേലം അനുസരിച്ചും ഔട്ട്റേറ്റ് വിൽപ്പന സംബന്ധിച്ചും നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ടെണ്ടർ കം ലേലത്തിനും ബാധകമായിരിക്കും. ടെണ്ടറിനോടൊപ്പം - 20,000 രൊക്കം പണമായി നിരതദ്രവ്യം 
ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിന് പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച 
വരുത്തിയാൽ തന്മൂലം റവന്യൂ വകുപ്പിന് സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ട നഷ്ടങ്ങൾ തന്നിൽ നിന്നും ഈടാക്കുന്നതാണ് എന്ന് 
സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സമ്മതപത്രം ഒപ്പുവയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കാതെ ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കു ന്ന വർ ലേല ദി വസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപായി നിര ത ദ വ്യ മായ - 20 , 000 രൊക്കം പണ മായി 
ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ 


ഐഡന്റിറ്റി കാർഡ്, ഡവിംഗ് ലൈസൻസ്,പാസ്പോർട്ട്, ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ്. പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ ഉള്ളവർ അവരുടെ 
സർട്ടിഫിക്കറ്റ് കാണിച്ച് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കിയാൽ 
മതിയാകുന്നതാണ്. മേൽ വിവരിച്ച പ്രകാരം സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ രേഖകളോ ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ 
പങ്കുകൊള്ളുവാൻ അനുവദിക്കുന്നതല്ല . 


ലേലത്തിൽ വിജയിയായവർ ലേലത്തുകയുടെ 35 ശതമാനം രൂപയും കൂടിയത് ഒരു ലക്ഷം രൂപയും എന്ന കണക്കിൽ 
രൊക്കം പണമായോ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലോ നിഷ്ക്കർഷിക്കപ്പെട്ട ശാഖയിൽ മാറാവുന്ന ഡി ഡി ആയോ ലേലം 
ദിവസംതന്നെ ഒടുക്കേണ്ടതാണ്. കരാർ ഉറപ്പിച്ച ദർഘാസുകാരൻ കരാർ തുകയുടെ ബാക്കി തുക, വിൽപ്പന നികുതി, ഇൻകം 
ടാക്സ് എന്നിവ യഥാക്രമം കരാർ തീയതി മുതൽ 20 ദിവസത്തിനകം അടയ്ക്കേണ്ടതാണ്. കരാർ തീയതി മുതൽ ഒരു മാസത്തി 
നകം നിയമപ്രകാരമുള്ള കടത്തുപാസ് ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറിൽനിന്നും വാങ്ങി കരാർ പ്രകാരമുള്ള മുഴുവൻ തുകയും 
അടച്ച് ടി സ്ഥലത്തുനിന്നും തടിയും തടി ഉൽപ്പന്നങ്ങളും നീക്കം ചെയ്യേണ്ടതാണ്. ബഹു . അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) - ന്റെ 22 -11- 2013 - ലെ പാ ( 5)- 26274/ 12 നമ്പർ വിജ്ഞാപനത്തിൽ പറയുന്ന വ്യവസ്ഥകൾ ഈ 
ടെണ്ടർ- കം - ലേലത്തിനും ബാധകമായിരിക്കും. 


സോഫ്റ്റ് വുഡ് ( അബ്സ്ട്രാക്റ്റ്) 


വ്യാപ്തം 


കമ 
നമ്പർ 


ഇനം 


മരങ്ങളുടെ എണ്ണം 


അഭിപ്രായം 


തടി 


വിറക് 


- (1) 


( 6 ) 


- (2) 


ഇലവ് 


11. 094 


3. 307 


തേരകം 


8 .234 


10 .102 


താന്നി. 


18 . 473 


14 .026 


പാല് 


6 .316 


6 . 784 


നാശകം 


7 . 695 


10 . 442 


മട്ടി 


വരിച്ചിൽ 


2 . 264 


1. 224 


മാവ് 


0 .467 


0.279 


വട്ട 


18 . 660 


20.137 


കശുമാവ് 


2.315 


പേഴ് 


എടന് 


0 . 406 


0 . 170 


പൊട്ടാമ 


2. 157 


2 .123 


മാഞ്ചിയം 


0 . 115 


0.389 


0 . 879 


0 .548 


1 . 457 


0 .274 


വറുങ്ങ് 
വാളംപുളി 
നെല്ലി 
കുടംപുളി 
കരിങ്ങഴ 


- 0. 396 


0 . 170 


0 .201 


0. 071 


0. 010 


കരിവെട്ടി 
പുളിവാക 
കല്ലിലഞ്ഞി 


1.824 


1.651 


വെട്ടി 


0 .329 


മരോട്ടി 
ചേര് 


3 . 143 


2 . 793 


തെങ്ങ് 


28 


9 . 629 


റബ്ബർ 


156 


74. 404 


72 . 555 


ആകെ 


413 


167.900 


149 . 689 


ഹാർഡ് വുഡ് (അബ്സ്ട്രാക്ട്) 


വ്യാപ്തം 


കമ 
നമ്പർ 


ഇനം 


മരങ്ങളുടെ എണ്ണം 


അഭിപ്രായം 


തടി 


വിറക് 


ആഞ്ഞിലി 


166. 972 


351.827 


തേമ്പാവ് 


5.079 


5 .869 


കാഞ്ഞിരം 


2 . 242 


1,270 


വേങ്ങ 


28 . 141 


41.250 


മരുതി 


12 .543 


26. 578 


കലയം 


2 .813 


2 .118 


ഉന്നം 


0 . 828 


1. 165 


കണിക്കൊന്ന 


0.915 


1.007 


മുള്ളുവേങ്ങ 


0 ,934 


2 . 052 


കരിന്തകര 


10 .507 


8 . 613 


വെന്തേക്ക് 


1. 151 


1. 067 


പ്ലാവ് 


5. 699 


4 . 488 


തേക്ക് 


0. 503 


1. 080 


ആകെ 


238.830 


448 , 384 


നിരതദ്രവ്യം - 20,000 . 
ലേലം/ ദർഘാസ് തീയതി 24 -5- 2016. 
അടുത്ത ലേല തീയതി- - 25- 5 - 2016, 26 - 5- 2016 . 


പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - കരാർ തീയതി മുതൽ ഒരു മാസത്തിനകം. 


ദർഘാസ് ഫോറം വിൽക്കുന്ന സ്ഥലവും തീയതിയും സമയവും കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് - 24- 5- 2016 
1 മണിവരെ. 


ഉച്ചയ്ക്ക് 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന സമയം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന സമയം ലേലശേഷം. 


കൂടു തൽ വിവ ര ങ്ങ ൾ കോത മം ഗലം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവ സ ങ്ങ ളിൽ 
അറിയാവുന്നതാണ്. 


കളക്ടറേറ്റ്, 
എറണാകുളം. 


(ഒപ്പ്) 
ജില്ലാ കളക്ടർക്കുവേണ്ടി. 


